GOVERNMENT 


Regn. No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 
Reg . No. KLTV ( N )/ 634 / 2018-20 


കേരള സർക്കാർ 
Government of Kerala 


सत्यमेव जयते 


2020 


സം 


OF KERALA 


കേരള ഗസറ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ഒക്ടോബർ 6 
6th October 2020 
1196 കന്നി 20 
20th Kanni 1196 


നമ്പർ 


39 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 14 
14th Aswina 1942 


PART III 
Forest Department 


തിരുവനന്തപുരം ഡിവിഷൻ 


ഇ - ലേല പരസ്യം 


നമ്പർ ജി2-3496 2020 . 

2020 സെപ്റ്റംബർ 15 . 
തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലെ കുളത്തൂപ്പുഴ റെയിഞ്ചിലെ റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ഉപയോഗ ശൂന്യമായ 
പഴയ ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് MSTC പുറപ്പെടുവിച്ചിട്ടുള്ള ലേല നിബ ന്ധ ന കൾക്കും സർക്കാർ ഉത്ത ര വു കൾക്കും 
വിധേയമായി MSTC വെബ്സൈറ്റ് മുഖേന വിൽപ്പന നടത്തുന്നതാണ്. 

ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ www.mstcecommerce.com 24m pomioonglo 
ര ജി സ്റ്റർ ചെയ്യേണ്ട താ ണ് . ഇ- ലേ ല ത്തിൽ 

പങ്കെ ടു ക്കു വാൻ ആ ഗ ഹി ക്കു ന്ന വ്യക്തികൾക്ക് 
? 10,000 - ന്റെ നിരതദ്രവ്യം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, തിരുവനന്തപുരം ഡിവിഷൻ എന്ന പേരിൽ മാറാവുന്ന ഡി. ഡി. ആയി 
ഒടുക്കി ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. വിജയിക്കുന്ന ലേലക്കാരൻ ലേലത്തുകയുടെ 25 % Acceptance Letter തീയതി മുതൽ 
ഏഴു ദിവസത്തിനുള്ളിൽ അടയ്ക്കേണ്ടതാണ്. നിയമപ്രകാരം കാലാകാലങ്ങളിൽ നിലവിലുള്ള ജി . എസ് . റ്റി . , വരുമാന നികുതി 
മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതാണ്. ഒരു മാസത്തിനുള്ളിൽ മുഴുവൻ തുകയും നികുതികളും 
ഒടുക്കി കെട്ടിടം പൊളിച്ചു നീക്കം ചെയ്യേണ്ടതാണ്. 


യ ാ സ മ യ ര 


ല ല ത്തു ക അട യ് ക്കു ന്ന തിൽ വീഴ് ച 

വരു ത്തി യാൽ നിര ത ദവ്യം 

കണ്ടു കെ ട്ടു ന്നതും 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതുമാണ്. 

ഇ - ലേല നിബന്ധനകൾ www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
www.mstcecommerce.com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 

ഇ ലേല വു മായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന 
Help desk - 03 

നിന്നോ ഈ ആഫീസിൽ നിന്നോ ആഫീസ് സമയത്ത് അറിയാവുന്നതാണ്. 


Gaz . No. 39 / 2020 / DTP ( Forest ) . 


381 


536 


KERALA GAZETTE 


[PART III 


ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനു മുൻപായി കെട്ടിടം നേരിൽക്കണ്ട് ബോധ്യപ്പെട്ടിരി 
ക്കേണ്ടതാണ്. ഇ - ലേലത്തിന് ശേഷമുളള പരാതികൾ പരിഗണിക്കുന്നതല്ല. ഈ വിജ്ഞാപന തീയതിക്ക് മുമ്പായി ദർഘാസ്/ ലേലം 
സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ടി ലേലത്തിന് ബാധകമായിരിക്കും. 


നിരതദ്രവ്യം 


₹ 


10,000 . 


ഈ ലേഘ തീയതിയും സമയവും --1410-2020, 11 മണി മുതൽ 3.30 വരെ ( 

എന്തെങ്കിലും കാരണവശാൽ ടി തീയതിയിൽ ഈ ലേലം നടത്താൻ 
സാധിക്കാതെ വന്നാൽ 16-10-2020 -ാം തീയതിയിൽ നടത്തുന്നതായിരിക്കും). 

ഇ - ലേല നിബന്ധനകൾ MSTC enalgrwloog www.mstcecommerce.com 29m bomomglos esjoom . 

കൂടു തൽ വിവ ര ങ്ങൾ തിരു വ ന ത പുരം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാ ല യ ത്തിൽ നിന്നോ 
( ഫോൺ: 0471 2320637 ) കുളത്തൂപ്പുഴ റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നോ ( ഫോൺ: 0475-2317827 ) പ്രവൃത്തി 
ദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത് ലഭ്യമാണ്. 


No , G2-3496 / 2020 . 


15th September 2020 . 


It is hereby notified that the old Quarters at Range Office Kulathupuzha of this division will be sold through 
e - auction by the Divisional Forest Officer, Thiruvananthapuram or any other officer authorized by him through MSTC , 
subject to the conditions laid down by Government and MSTC . The tenderers should be registered in 
www.mstcecommerce.com . To participate the auction, registere bidder should pay an amount of 10,000 as EMD through 
Demand Draft in favour of Divisional Forest Officer, Thiruvananthapuram . 

Any further clarification on this e - auction can be obtained from the e - auction Helpdesk number available in the 
website www.mstcecommerce.com and from the office of the Divisional Forest Officer, Thiruvananthapuram during the 
office hours . 

. 


The Forest Department will not be responsible for any inconvenience or loss to the Bidder while participating in 
the bid .. 


Intending person may ensure the condition of building put up for e -auction before the commencement of the same 
and no complaints will be entertained after the e - auction . 


Any further notification to the sale condition that may issued by Government after the issuance of this 
notification will also be applicable to this e - auction . 


Further details and information can be had from this office or Range Forest Officer, Kulathupuzha during the 
working hours .. 


The successful bidder, should pay 25 % of the bid value within 7 working days of issuance of acceptance letter. 
The successful bidder should pay the GST, Income Tax and other taxes within time . The building should be dismantled 
and removed within one month of issuance of acceptance letter. If the sale value is not paid by the bidder within the 
specified time period, the EMD will be forfeited and rate under will be done at the risk and loss of the original bidder. 


The e - auction will be knocked down in the name of the highest bidder. 


Earnest Money Deposit— * 10,000 . 


Date and time of e - auction — 14-10-2020, 11 


a . m . to 3.30 p . m . 


If the e - tender was not conducted on the above date same will be done on 16-10-2020 . 


Conditions e - auction will be available in the website—www.mstcecommerce . com . Telephone No. Divisional Forest 
Office, Thiruvananthapuram— (0471-2320637 ) and that of Range Forest Office , Kulathupuzha ( 0475-2317827 ) from where 
additional information can be obtained during office hours . 


Office of the Divisional Forest Officer, 
Vazhuthacaud , 

, 
Thiruvananthapuram . 


( Sd . ) 
Divisional Forest Officer 
( For and on behalf of the 

Governor of Kerala ). 


382 


6th OCT . 2020 ) 


FOREST DEPARTMENT 


537 


വൈൽഡ്ലൈഫ് ഡിവിഷൻ , പീച്ചി 


ദർഘാസ് പരസ്യം 


നമ്പർ PW1-1085 2020 . 


2020 സെപ്റ്റംബർ 8 . 


തൃശ്ശൂർ പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ ആഫീസിൽ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾക്കായി G. 2. ( Ms. ) 26/ 2017/ F & WLD 
തീയതി 20-5-2017 പ്രകാരം വനംവകുപ്പിൽ രജിസ്റ്റർ ചെയ്ത കോൺട്രാക്ടർമാരിൽനിന്നും മത്സരസ്വഭാവമുള്ളതും മുദ്രവച്ചതുമായ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


പട്ടിക 


കമ 
നമ്പർ 


ദർഘാസ് 
നമ്പർ 


അളവ് 


പ്രവൃത്തിയുടെ പ്രദേശത്തിന്റെ 
പേരും അട ങ്കൽ തുകയും 

(3 ) 


നിരതദ്രവ്യം 

₹ 


ദർഘാസ് ഫോറത്തിന്റെ വില് 

₹ 


( 1 ) 


(2 ) 


( 4 ) 


( 5 ) 


(6 ) 


1 


23 202021 


2,700 


500 + ജി.എസ്.ടി. ( 18 % ) 


5 Km 
( 10 Ha ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വെള്ളാനി സെക്ഷനിൽ 
കുതിരാൻ മുതൽ മാട്ടുങ്ങൽകുത്ത് വരെയുള്ള 
വിന്റെ ക്ലിയറൻസ് പ്രവൃത്തി- { 1,08,000 


2 


24 2020-21 


775 


500 + ജി.എസ്.ടി. ( 18 % ) 


1.5 Km 
( 3 Ha ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ പീച്ചി സെക്ഷനിൽ 
വള്ളിക്കയം മുതൽ ചെളിക്കുഴി വരെയുള്ള 
വിന്റെ ക്ലിയറൻസ് പ്രവൃത്തി ? 31,000 


3 


25 2020-21 


2 Km. 


1,075 


500 + ജി.എസ്.ടി. ( 18 % ) 


( 4 Ha ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വാണിയമ്പാറ സെക്ഷനിൽ 
ജാതിക്കാത്തോട് മുതൽ കൗസല്യപ്പാറ വരെയുള്ള 
വിന്റെ ക്ലിയറൻസ് പ്രവൃത്തി- 43,000 
പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ മാന്ദാമംഗലം സെക്ഷനിൽ 
കല്ലുച്ചാൽ മുതൽ മാമ്പാറ വരെയുള്ള 
വിന്റെ ക്ലിയറൻസ് പ്രവൃത്തി- 85,000 


4 


26 2020-21 


2,125 


500 + ജി.എസ്.ടി. ( 18 % ) 


4 Km 
( 8 Ha ) 


5 


272020-21 


1,300 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 

2 Km 
2020-21 വർഷത്തിൽ വാണിയമ്പാറ സെക്ഷനിൽ 
വേങ്ങപ്പരുത് മുതൽ അടുക്കളപ്പാറ വരെ ഏരിയയിൽ 
പട്രോളിംഗ് റോഡിന്റെ നവീകരണം ? 52,000 


6 


28 2020-21 


1 Km 


650 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ മാന്ദാമംഗലം സെക്ഷനിൽ 
ജണ്ടമുക്ക് മുതൽ ഒറ്റക്കുന്ന് വരെ ഏരിയയിൽ 
പട്രോളിംഗ് റോഡിന്റെ നവീകരണം ? 26,000 


29 2020-21 


4 Km 


2,390 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ മാന്ദാമംഗലം സെക്ഷനിൽ 
ആനക്കുഴി മുതൽ കുതിരക്കോട്ടുകയം വരെയുള്ള 
ഏരിയയിൽ പട്രോളിംഗ് റോഡിന്റെ 
നവീകരണം- 95,500 


8 


30 2020-21 


1 Km 


650 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വെള്ളാനി സെക്ഷനിൽ 
മുണ്ടിപ്പാടം മുതൽ പുന്നനിരപ്പ് വരെ ഏരിയയിൽ 
പട്രോളിംഗ് റോഡിന്റെ നവീകരണം X 26,000 


9 


31 2020-21 


2 Km 


1,300 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി- വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വെള്ളാനി സെക്ഷനിൽ 
വാണിയമ്പാറ ഷെഡ് മുതൽ പൂവഞ്ചിറ ഈസ്റ്റ് 
വരെയുള്ള ഏരിയയിൽ പട്രോളിംഗ് റോഡിന്റെ 
നവീകരണം- 52,000 


383 


538 


KERALA GAZETTE 


[PART III 


( 1 ) 


(2 ) 


( 3 ) 


(4) 


(6 ) 


10 


3212020-21 


2 Km 


1,300 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വെള്ളാനി സെക്ഷനിൽ 
പൂവഞ്ചിറ കവല മുതൽ മംഗലംത്തണ്ട് വരെ 
ഏരിയയിൽ പട്രോളിംഗ് റോഡിന്റെ 
നവീകരണം ? 52,000 


11 


33 2020-21 


5 Km 


2,715 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ മാന്ദാമംഗലം സെക്ഷനിലെ 
കല്ലു ച്ചാൽ- ആനക്കു ഴി -മാമ്പാറ ഏരിയ യിൽ 
ടക്ക്പാത്ത് നവീകരണം- Y 1,08,500 


12 


342020-21 


4 Km 


2,165 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വെള്ളാനി സെക്ഷനിലെ 
കുതിരാൻ ( വന വിജ്ഞാന കേന്ദ്രം) 
മാട്ടുങ്ങൽകുത്ത് ഏരിയയിൽ ടക്ക്പാത്ത് 
നവീകരണം - 86,500 


13 


35202021 


1.84 Km 


1,000 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വാണിയമ്പാറ സെക്ഷനിലെ 
പെരുംതുമ്പ മുതൽ പയറ്റുപ്പാറ വരെയുള്ള 
ഏരിയയിൽ ടക്ക്പാത്ത് നവീകരണം- X 40,000 


14 


36 202021 


4 Km 


2,165 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ പീച്ചി സെക്ഷനിലെ 
ചെളിക്കുഴി മുതൽ മൈക്കിൽജണ്ട് വരെയുള്ള 
ഏരിയയിൽ ട്രക്ക്പാത്ത് നവീകരണം- 7 86,500 


15 


372020-21 


9 Ha 


2,900 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി- വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വെള്ളാനി സെക്ഷനിലെ 
കുതിരാൻ ഏരിയയിലെ 1966 തേക്ക് പ്ലാന്റേഷനിലെ 
അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനം - 
1,16,000 


16 


38 2020-21 


9 Ha 


3 , 100 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വെള്ളാനി സെക്ഷനിലെ 
കുതിരാൻ ഏരിയയിലെ 1965 തേക്ക് 
പ്ലാന്റേഷനിലെ അധിനിവേശ 
സസ്യങ്ങളുടെ നിർമ്മാർജ്ജനം- R 1,24,000 


17 


39 2020-21 


150 M 


1,500 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ മാന്ദാമംഗലം സെക്ഷനിലെ 
ഒറ്റക്കുന്ന് ടൈഞ്ച് വൃത്തിയാക്കൽ_ R 60,000 


18 


40 2020-21 


95 M 


1,000 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ മാന്ദാമംഗലം സെക്ഷനിലെ 
കുതിരക്കോട്ടുക്കയം ട്രെഞ്ച് വൃത്തിയാക്കൽ_ R 40,000 


19 


41 / 2020-21 


115 M3 


3,575 


500 + ജി.എസ്.ടി. ( 18 % ) 


പീച്ചി - വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
2020-21 വർഷത്തിൽ വെള്ളാനി സെക്ഷനിലെ 
മുനിയറ ഏരിയയിൽ മണ്ണ് - ജല സംരക്ഷണ 
പ്രവൃത്തികൾ 8 1,43,000 


384 


6th OCT. 2020 ) 


FOREST DEPARTMENT 


539 


( 1 ) 


(2 ) 


( 3 ) 


( 5 ) 


(6 ) 


20 


4212020-21 


3 Km 


1,625 


500 + ജി.എസ്.ടി. ( 18 % ) 


ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ മേപ്പാടം മുതൽ മെതിക്കാരപ്പാറ 
വരെയുള്ള ഏരിയയിൽ ട്രക്ക് പാത്ത് 
നവീകരണം ? 65,000 


21 


43 2020-21 


4 Km 


2,165 


500 + ജി.എസ്.ടി. ( 18 % ) 


ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ചാത്തായികുളമ്പ് ഏരിയയിൽ 
ടക്ക്പാത്ത് നവീകരണം- 8 86,500 


22 


442020-21 


7 Ha 


2,000 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ തോട്ടപ്പുര 
മുതൽ വാവള വരെയുള്ള വിസ്ത 
ക്ലിയറൻസ് പ്രവൃത്തി X 80,000 


23 


45,2020-21 


10 Ha 


2,800 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ പയ്യംപാറ 
മുതൽ വെളിച്ചാമുക്ക് വരെയുള്ള വിസ്ത 
ക്ലിയറൻസ് പ്രവൃത്തി ? 1,12,000 


24 


46 2020-21 


9 Ha 


2,600 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ പയ്യംപാറ 
മുതൽ അഴകുപ്പാറ വരെയുള്ള വിസ്ത 
ക്ലിയറൻസ് പ്രവൃത്തി X 1,04,000 


25 


4712020-21 


5 Ha 


1,400 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ അഴകുപ്പാറ മുതൽ 
പറയൻപാടം വരെയുള്ള വിസ്ത 
ക്ലിയറൻസ് പ്രവൃത്തി X 56,000 


26 


48 2020-21 


2 Ha 


550 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ പയ്യംപ്പാറ 
മുതൽ കരിമാടക്കല്ല് വരെയുള്ള വിസ്ത 
ക്ലിയറൻസ് പ്രവൃത്തി 22,000 


21 


49 202021 


5 Ha 


1,400 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ ഐബി 
മുതൽ കിടക്കപ്പാറ വഴി ചുരത്തല വരെയുള്ള 
വിന്റെ ക്ലിയറൻസ് പ്രവൃത്തി ? 56,000 


28 


50 2020-21 


9 Ha 


2,400 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ ചിമ്മിനി 
മുതൽ പുലിപ്പാറ വരെയുള്ള വിസ്ത 
ക്ലിയറൻസ് പ്രവൃത്തി- 96,000 


20 


51,2020-21 


6 Ha 


1,600 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ പുലിപ്പാറ 

വ ര യു ള്ള വിസ് ത 
ക്ലിയറൻസ് പ്രവൃത്തി - 64,000 


മു തൽ 


മ മ ഗ ല ം ക വ 


30 


52 2020-21 


2 Ha 


550 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ എച്ചിപ്പാറ 
മുതൽ ചിമ്മിനി വരെയുള്ള വിസ്ത 
ക്ലിയറൻസ് പ്രവൃത്തി -1 22,000 


Gaz , No. 39 /2020/DTP ( Forest ). 


385 


540 


KERALA GAZETTE 


[PART III 


(2 ) 


( 3 ) 


( 4 ) 


(6 ) 


31 


53 / 2020-21 


6 HA 


1,600 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യ ജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ 
ഐബി മുതൽ ചീനി വരെയുള്ള വിസ്ത 
ക്ലിയറൻസ് പ്രവൃത്തി ? 64,000 


32 


542020-21 


3 HA 


800 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ ചെക്ക്പോസ്റ്റ് 
മുതൽ വലിയവര വരെയുള്ള വിസ്ത ക്ലിയറൻസ് 
പ്രവൃത്തി - 32,000 


33 


55 2020-21 


5.5 Km 


5,085 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യ ജീവി സങ്കേതത്തിൽ 202 0 - 21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ തോട്ടപ്പുര മുതൽ 
വാവള വരെയുള്ള ഏരിയയിൽ പട്രോളിംഗ് 
റോഡിന്റെ നവീകരണം- 2,03,300 


34 


56 2020-21 


2.7 Km 


2,205 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യ ജീവി സങ്കേതത്തിൽ 202 0 - 21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ ഐബി 
മുതൽ ചീനി ക്യാമ്പ്ഷേഡ് വരെയുള്ള ഏരിയയിൽ 
പട്രോളിംഗ് റോഡിന്റെ നവീകരണം X 88,100 


35 


57 / 2020-21 


2.7 Km 


2,075 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യ ജീവി സങ്കേതത്തിൽ 202 0 - 21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ വിറത്തോട് 
മുതൽ പുലിപ്പാറ വരെയുള്ള ഏരിയയിൽ പട്രോളിംഗ് 
റോഡിന്റെ നവീകരണം- 83,000 


36 


58 2020-21 


100 M3 


3,250 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 202 0 - 21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ ഒടൻത്തോട് 
ഏരിയയിൽ മണ്ണ് - ജല സംരക്ഷണ പ്രവൃത്തികൾ - 


1,30,000 


37 


59 2020-21 


110 M3 


3,575 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തി പൂമല സെക്ഷനിൽ വാവള പൊടുകുഴി 
ഏരിയയിൽ മണ്ണ്- ജല സംരക്ഷണ 
പ്രവൃത്തികൾ_ R 1,43,000 


38 


60 2020-21 


2020 - 21 


258 M3 


825 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യ ജീവി സങ്കേതത്തിൽ 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ മംഗലം 
കവയിലെ ആന്റി പോച്ചിംഗ് ക്യാമ്പ് ഷെഡിന് 
ചുറ്റുമുള്ള ടൈഞ്ച് നവീകരണം 1 33,000 


39 


6112020-21 


2020 - 21 


173 M3 


575 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യ ജീവി സങ്കേതത്തിൽ 
വർഷത്തിൽ ആനപ്പോര് മൈന ഇക്കോ റിട്രീറ്റിന് 
ചുറ്റുമുള്ള ടൈഞ്ച് നവീകരണം ? 23,000 


40 


62 / 2020-21 


2.7 Km 


1,550 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 202 0 - 21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ പുലിപ്പാറ 
മുതൽ മംഗലംകവ വരെ ടക്ക്പാത്ത് 
നവീകരണം- X 62,000 


386 


6th OCT. 2020 ) 


FOREST DEPARTMENT 


541 


( 1 ) 


(2 ) 


( 3 ) 


(4) 


( 5 ) 


(6 ) 


41 


63 2020-21 


2.4 Km 


1,365 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ ഐബി 
മുതൽ ചൂരത്തലവരെ വരെ ട്രക്ക്പാത്ത് 
നവീകരണം - 1 54,500 


42 


64 2020-21 


4.5 Km 


2,545 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ മുലപ്പാറ 
മുതൽ വെള്ളിമുടി വരെ ടക്ക്പോത്ത് 
നവീകരണം ? 1,01,800 


43 


65 / 2020-21 


4 Km 


2,275 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ ആനപ്പോര് 
മുതൽ മംഗലംകവ വരെ ടക്ക്പാത്ത് 
നവീകരണം X 91,000 


44 


66 2020-21 


4.2 Km 


2,375 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ ആനപ്പോര് സെക്ഷനിൽ പുലിപ്പാറ 
മുതൽ ആനപ്പോര് വരെ ടക്ക്പാത്ത് 
നവീകരണം- X 95,000 


45 


67 / 2020-21 


4.5 Km 


2,555 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ പയ്യംപാറ 
മുതൽ വെളിച്ചമുക്ക് വരെ ടക്ക്പാത്ത് 
നവീകരണം X 1,02,200 


46 


68 / 2020-21 


4.9 Km 


2,775 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ പയ്യംപ്പാറ 
മുതൽ അഴകുപ്പാറ വരെ ടക്ക്പാത്ത് 
നവീകരണം- X 1,11,000 


47 


69 2020-21 


4.5 Km 


2,555 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ കാഞ്ഞിരംപാറ 
മുതൽ കരിമാടം വരെ ടക്ക്പാത്ത് 
നവീകരണം X 1,02,200 


48 


70 2020-21 


3.1 Km 


1,775 


500 + ജി.എസ്.ടി. ( 18 % ) 


ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ 2020-21 
വർഷത്തിൽ പൂമല സെക്ഷനിൽ തോട്ടപ്പുര 
ടക്ക്പാത്ത് നവീകരണം ? 71,000 


ടെണ്ടർ ഫോറം നൽകുന്ന അവസാന തീയതിയും സമയവും -7-10-2020 ഉച്ചയ്ക്ക് 12 മണി വരെ. 
ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 7-10-2020 ഉച്ചയ്ക്കുശേഷം 2 മണി വരെ. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും--7-10-2020 വൈകുന്നേരം 3 മണി . 
കാലയളവ് 1 മാസം. 


ടെണ്ടറിനോടൊപ്പം ? 200 - ന്റെ കേരള മുദ്രപേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടി , നിരതദ്രവ്യം, പൂർണ്ണമായും 
പൂരിപ്പിച്ച ഫോറം എന്നിവ ഹാജരാക്കേണ്ടതാണ്. വിജയി ആകുന്ന ദർഘാസുകാരൻ ദർഘാസ് ഉറപ്പിച്ച തീയതി മുതൽ 7 
ദിവസത്തിനകം കരാർ തുകയുടെ 10 % സെക്യൂരിറ്റി തുക ഹാജരാക്കി നിശ്ചിത തുകയുടെ മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് 
സമർപ്പിക്കേണ്ടതാണ്. 


ഏതെങ്കിലും കാരണത്താൽ 7-10-2020 - ന് ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ മേൽ വിവരിച്ച നിബന്ധനകൾക്ക് 
വിധേയമായി 12-10-2020 - ന് നടത്തുകയും അന്നേ ദിവസവും നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ 15-10-2020 - ന് അതേ സ്ഥലത്തും 
സമയത്തും പ്രസ്തുത ദർഘാസ് നടത്തുന്നതായിരിക്കും. 


387 


542 


KERALA GAZETTE 


[ PART III 


ടെണ്ടർ ഫോറത്തോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ 


1 . 


പൂരിപ്പിച്ച് പേരെഴുതി ഒപ്പിട്ട അപ്പന്റിക്സ് 10 , അപ്പന്റിക്സ് 11 [20-5-2017 - ലെ ( എം , എസ് . ) 26 /2017 / F & WLD നമ്പർ 
സർക്കാർ ഉത്തരവ് പ്രകാരമുള്ളത് എന്നിവ . 


2 . 


3 . 


പാൻ കാർഡിന്റെ പകർപ്പ് . 
പേരെഴുതി ഒപ്പിട്ട രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് . 
ജി.എസ്.റ്റി . രജിസ്ട്രേഷന്റെ പകർപ്പ് . 


4 , 


പീച്ചി വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ നിർദ്ദിഷ്ട തീയതിയിലും 
സമ യത്തും ലഘു ദർഘാസുകൾ തുറക്കു ന്ന താ ണ് . വനം വകുപ്പിലെ ദർഘാ സു മായി ബന്ധപ്പെട്ട് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും 20-5-2017 - ലെ ( എം . എസ്. 26 /2017/ F & WLD നമ്പർ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള നിബന്ധനകളും മേൽ 
ജോലികൾക്കും ബാധകമാണ്. ദർഘാസ് പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . നിശ്ചിത 
തുകയ്ക്കുള്ള നിരതദവ്യം ഏതെങ്കിലും ഷെഡ്യൂൾഡ്{ ദേശസാൽകൃത ബാങ്കിൽ നിന്നും ഡിമാന്റ് ഡാഫ്റ്റായി പീച്ചി 
വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ് . 


മേൽ ജോലികൾക്ക് ആവശ്യമായ ഫണ്ട് യഥാസമയം ലഭിക്കാതെ വരികയോ, മറ്റ് സാങ്കേതിക കാരണങ്ങളാൽ അനുവാദം 
ലഭിക്കാതെ വരികയോ ചെയ്താൽ മേൽ പറഞ്ഞ ജോലികൾ ഭാഗികമായോ, മുഴു വ നായോ വേണ്ടെന്ന് വയ്ക്കു വാൻ 
വൈൽഡ് ലൈഫ് വാർഡൻ , പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷന് പരിപൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേക 
കാരണങ്ങൾ ഇല്ലാതെ തന്നെ ദർഘാസ് ക്യാൻസൽ ചെയ്യുന്നതിനും, ഭേദഗതികൾ വരുത്തുന്നതിനും മറ്റും ഉള്ള അധികാരം 
വൈൽഡ് ലൈഫ് വാർഡൻ, വൈൽഡ് ലൈഫ് ഡിവിഷൻ , പീച്ചിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


കൂടുതൽ വിവരങ്ങൾ വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയം, വൈൽഡ് ലൈഫ് ഡിവിഷൻ , പീച്ചി ( ഫോൺ: 0487-2699017 ) , 
പീച്ചി- വാ ഴാനി വന്യ ജീവി സങ്കേതം ഓഫീസ് ( ഫോൺ: 0487-2698333 ) , ചിമ്മിനി വന്യജീവി സങ്കേതം ഓഫീസ് 
( ഫോൺ: 0480-2766972 ) എന്നിവിടങ്ങളിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത് ലഭ്യമാണ്. 


വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയം, 
പീച്ചി. 


( ഒപ്പ് ) 
വൈൽഡ് ലൈഫ് വാർഡൻ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


388 


